6th MARCH 2018 ) 


COMMISSIONERATE OF LAND REVENUE 


2085 


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERN 


കേര 


ട്ടില്ല. 


രള സർക്ക 
NMENT OF 


കാർ 
F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 മാർച്ച് 6 
6th March 2018 

1193 കുംഭം 22 
22nd Kumbham 1193 
1939 ഫാൽഗുനം 15 
15th Phalguna 1939 


Vol. VII | 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


6th MARCH 2018] 


COMMISSIONERATE OF LAND REVENUE 


2086 


Kollam Taluk 


പരസ്യം 


(8) 
നമ്പർ എ3- 20338 / 2017. 

2018 ജനുവരി 20. 
-- കാട്ടാ ക്കട താ ലൂ ക്കിൽ കുള ത്തു മ്മൽ വില്ലേ ജിൽ 
പാറച്ചൽ അമ്പലത്തിൻവിള വീട്ടിൽ പങ്കജാക്ഷൻ മരിച്ചുപോയ 
തിനാൽ പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ 
വാങ്ങുന്നതിനും ഒരു ലക്ഷം രൂപ വരെയുള്ള മറ്റാവശ്യങ്ങൾക്കു 
മായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് 
മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസ 
ക്കാരിയായ വിശാലാക്ഷി ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കുളത്തുമ്മൽ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം 
ടിയാൻ 28-3 -2017 - ൽ മരിച്ചുപോയതായും പത്തേന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
വിശാലാക്ഷി 

സഹോദരി - 71 
ശാന്തകുമാരി 
- പരേതന്റെമാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി കൾ 
മേൽപ്പറ ഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നത്തല്ല. 


(1) 
നമ്പർ സി2 - 30699 /2017 . 

2018 ജനുവരി 29. 
കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിൽ 
കച്ചേരി പി . ഒ., ബീച്ച് നോർത്ത്, കുന്നേൽ വീട്ടിൽ 
ഐറിൻ അനസ്താസ് 11 -1- 2016- ൽ മരണപ്പെട്ടുപോയതായും 
ബാങ്കുകളിൽ ഹാജരാക്കുന്നതിനും മറ്റ് ഭാവി ആവശ്യങ്ങൾക്കു 
മായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ടി വീട്ടിൽ 
റോസ് മേരി, എ . ബോധിപ്പിച്ചുവന്ന അപേക്ഷയിൻമേൽ കൊല്ലം 
(വെസ്റ്റ്) വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതിൽ താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് 
അറിയുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- 1 റോസ്മേരി, എ . 

മകൾ - 50 
2 ഹയാസിന്ത് മേരി ബാസ്റ്റിൻ 

- 46 
(പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല .) 

പരേതയ്ക്ക് അവ കാ ശ പ്പെട്ട മേൽക്കാ ണിച്ച തുക 
ആനു കൂ ല്യ ങ്ങൾ വാങ്ങു ന്ന തിനുള്ള അ വ കാശികൾ 
മേൽ കാണിച്ചവരാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തി 
നുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട താ ണ് . 
കാ ലാ വധിക്കു ശേഷമോ ത പാലിലോ ഹാജ രാ ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ്. 


( ഒപ്പ്) 


താലൂക്കാഫീസ്, 
കാട്ടാക്കട. 


തഹശീൽദാർ. 


KOLLAM DISTRICT 

ലേല പരസ്യം 
നമ്പർ എൽ 5 - 47786 / 2017. 

2018 ജനുവരി 23. 
പത്തനാപുരം താ ലൂ ക്കിൽ തല വൂർ വില്ലേ ജിൽ 
അമ്പല നിരപ്പ് ഹരിജൻ കോള നി യിൽ പതിവു ഭൂമിയിൽ 
നിൽക്കുന്ന റിസർവ്വ് ചെയ്ത ഈട്ടിമരം ജീവനും സ്വത്തിനും 
ഭീഷണിയായി നിൽക്കു ന്ന തി നാൽ മുറിച്ചു മാറ്റുന്നതിന് 
തീരുമാനിച്ചിട്ടുള്ളതാണ്. ടി മരം 13 - 3 - 2018 -ാം തീയതി 11 
മണിക്ക് തലവൂർ വില്ലേജ് ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്യുന്നതായിരിക്കും. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തും എത്തി ച്ചേർന്ന് ആ വ ശ്യ മാ യ 
നിരതദ്രവ്യം കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്നയാൾ 
അപ്പോൾതന്നെ ലേലത്തുകയും നിയമാനുസൃത നികുതിയും 5 % 
വനവികസന നികുതിയും അധികാരികളെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. 

ലേലം സ്ഥിരപ്പെടുത്തി അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് 
സാധനങ്ങൾ നീക്കം ചെയ്യാവുന്നതാണ്. ലേലം അംഗീകരിക്കു 
ന്ന തിനും നിരാകരിക്കു ന്ന തി നു മുള്ള അധികാരം ജില്ലാ 
കളക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. സാധാരണ ലേലങ്ങൾക്കുള്ള 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 
കളക്ട്രേറ്റ്, 

( ഒപ്പ്) 
കൊല്ലം. 

ജില്ലാ കളക്ടർ. 


നമ്പർ സി2 - 27049/ 2017 . 

2017 ഡിസംബർ 6. 
- കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിൽ 

കക്കു ള അ ര നോർത്ത് ദേവി നഗർ 116 എ 
| ശ്രീവിനായകയിൽ എൻ. രാധാകൃഷ്ണ ൻ നായർ 6 - 7 -2017 - ൽ 
മരണപ്പെട്ടുപോയതായും ബാങ്കുകളിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ഭാവി ആവ ശ്യ ങ്ങൾക്കു മായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് ടി വീട്ടിൽ തുളസീനായർ, കെ . ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിൻമേൽ കൊല്ലം വെസ്റ്റ് വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നട ത്തി യതിൽ താഴെ 
പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
- നമ്പർ 

ബന്ധം 


തുളസീനായർ, കെ . 

ഭാര്യ 
- 2 റോഷിതായർ, ആർ. മകൻ 

(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 
- പരേതന് അ വ കാ ശ പ്പെട്ട മേൽക്കാ ണിച്ച തുക 
ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തി നുള്ള അ വ കാശികൾ 
മേൽ കാണിച്ചവരാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തി 
നുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാ ലാ വധിക്കു ശേഷമോ ത പാലിലോ ഹാജ രാ ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ്. 


48 


